11 


Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV ( N )/ 634/ 2018 -20 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

20 


V 


GOVER 


ക 


MENT OF 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2020 മാർച്ച് 17 
17th March 2020 

1195 മീനം 4 
4th Meenam 1195 
1941 ഫാൽഗുനം 27 
27th Phalguna 1941 


Vol . IX 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


17th MARCH 2020 ] 


COMMISSIONERATE OF LAND REVENUE 


2337 


MALAPPURAM DISTRICT 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


Ernad Taluk 


പരസ്യം 


1 കുഞ്ഞിമുഹമ്മദ് നമ്പൻകുന്നൻ മകൻ 
2 അബ്ദുറഹിമാൻ 


റഫ് . ഇ2- 15095 / 2019. 


2020 ജനുവരി 9. 


ഇസ്മയിൽ നമ്പൻ കുന്നത്ത് 


4 യൂസഫ് നമ്പൻ കുന്നത്ത് 


5 അബ്ദുൽ ഹമീദ് 


ഏറനാട് താലൂക്കിൽപുൽപ്പറ്റ വില്ലേജിൽ പൊത്തൻകോടൻ 
വീട്ടിൽ പോത്തൻകോടൻ മുഹമ്മദ് മുസ്ലിയാർ എന്നയാൾ 
8 - 1 - 2004 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ 
അ നന്തരാവകാശികളെ സ്ഥാപിച്ചു കിട്ടുന്ന തി നു വേണ്ടി 
ടിയാന്റെ മകൻ സക്കറിയ , പി . എന്നയാൾ ഈ ആഫീസിൽ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവരെ അനന്ത രാവകാശികളായി റിപ്പോർട്ട് 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 


6 


കദീജ 


മകൾ 


7 കുഞ്ഞീവി 


- 8 


സൈനബ , എൻ. കെ . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


മകൻ 


മൂസ്സക്കുട്ടി 
മൊയ്തീൻ കുട്ടി, പി. 


- മേൽപ്പറഞ്ഞവരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 


ഇബ്രാഹീം 


ആമിന 


മകൾ 


(3 ) 


ആയിഷ , പി . 


ഇസ്മായിൽ, പി . 


മകൻ 


ഇസ്ഹാഖ് 


ഉമ്മർ പൊത്തങ്ങോടൻ 


ഉസ്മാൻ പൊത്തങ്ങോടൻ 


റഫ് . ഇ2 - 1291/ 2020 . 

2020 ജനുവരി 31. 
ഏറനാട് താലൂക്കിൽ അരീക്കോട് വില്ലേജിൽ ചേലാട്ട് 
ചക്കുംകണ്ടിയിൽ വീട്ടിൽ ചെമക്കാട്ടൂർ പി . ഒ ., മലപ്പുറം 
ജില്ലയിൽ താമസിച്ചിരുന്ന സി. സി . നാരായണൻ നായർ 
എന്നയാൾ 3-7 - 1979 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ 
ഭാര്യ ദേവ യാ നി , ടി ., വികാസ് ഭവൻ 
എന്ന വർ ഈ ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
അ ന്വേഷണം നട ത്തി യ തിൽ താഴെ പറ യു ന്ന വരെ 
അനന്തരാവകാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 
പേര് 

- പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


ഉബൈദുള്ള, പി . 


അലി, പി . 


കമ 


സക്കറിയ , പി. 
- മേൽപ്പറ ഞ്ഞ വരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


- 1 


ദേവയാനി, ടി . 


ഭാര്യ 


പ്രമോദ്, ടി . കെ . 


മകൻ 


പ്രമീള തളയം കുളത്ത് 


മകൾ 


റഫ് . ഇ2 -1929 / 2020. 


- 2020 ഫെബ്രുവരി 11. 


4 പ്രകാശ് തളയംകുളത്ത് 


മകൻ 


-- ഏറ നാട് താലൂക്കിൽ കാവ നൂർ വില്ലേജിൽ 
കുറുപ്പത്ത്ക ണ്ടിയിൽ വീട്ടിൽ ഇരു വേറി പി . ഒ . മലപ്പുറം 
ജില്ലയിൽ താമസിച്ചിരുന്ന കുഞ്ഞാമുട്ടി എന്നയാൾ 18 -6 -1994 -ാം 
തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചു കിട്ടു ന്ന തി നു വേണ്ടി ടിയാന്റെ മകൻ 
അബ്ദുറഹ്മാൻ നമ്പൻകുന്നൻ, കുറുപ്പത്ത്കണ്ടിയിൽ എന്നയാൾ 
ഈ ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു . 


- മേൽപ്പറഞ്ഞവരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


( ഒപ്പ്) 


താലൂക്കാഫീസ്, 
ഏറനാട്. 


തഹശീൽദാർ. 


291 


